Reg . No . 02 ). MMIB 
KL /TV ( N ) / 12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


V 
GOVERNA 


VMENTO 


KERALA 


Toya 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


2nd March 2010 

2010 258 z 2 
11th Phalguna 1931 
1931 02Mo 11 


ueijo 55 


നമ്പർ 


PART III 


Health Services Department 


TENDER NOTICE 


No. B3- 726 /2010 /MCCH . 


1st February 2010 . 


Sealed competitve tenders are invited from qualified 
firms for Commissioning and Maintaining ABG services in 
Medical College Chest Hospital, Mulamkunnathukavu , 
Thrissur for a period of 2 years . The bidder should install 
the machine along with assurance service for which the 
institution will pay a negotiated amount towards the cost 
of equipment which lies to be reimbursed whenever the 
contract period is over or when there is a mutual 
agreement to terminate the contract. The average 
expenditure per test and the minimum number of tests 
should be specified for which the Hospital Development 
Society , Medical College Chest Hospital, 
Mulamkunnathukavu will pay a consolidated amount 
monthly towards the cost of chemicals /reagents/services. 


Estimated cost - Rs. 50 ,000 . 
Earnest Money Deposit — 1 % of the total amount. 
Cost of tender form : 

Original Rs. 400 + 12 .5 % ( VAT). 

Duplicate Rs. 200 + 12 .5 % ( VAT ). 
Date from which tender form sale commences 

25 - 2 -2010 . 
Last date and time for issuing tender form 

11-3 -2010, 4 p .m . 
Last date and time for receiving tender form 

19 - 3- 2010, 2 p .m . 
Date and time on which tender form will be 

opened — 19 - 3- 2010 , 2 .30 p .m . 
The cost of tender forms has to be remitted in the 
office of the undersigned . Details regarding the mode of 
service and terms of contrahent has to be submitted along 
with tenders and if obtuse will be rejected . An agreement 
in Rs. 50 ( Rupees Fifty only ) worth stamp paper has to 
be executed before commencing the work . The 
Superintendent, Medical College Chest Hospital , 
Mulamkunnathukavu holds the right to defer or to reject 
tenders. 


Name of work - Providing Arterial Blood Gas 

Services in Medical College Chest Hospital, 
Mulamkunnathukavu . 


2nd MARCH 2010 ] 


HEALTH SERVICES DEPARTMENT 


14 


മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗാശുപതയിൽ എ . ബി. ജി. 

ഇനം- KL- 8- G - 7885 മാരുതിഓമനി ആംബുലൻസ്. 
സർവീസസ് നടത്തുന്നതിനായി യോഗ്യരായ സ്ഥാപനങ്ങളിൽ 

- സ ർ വ്വ റിസ ൾ ട്ട് - D3 - 7 06 / 8 9 / 3 673 അ സി സ ന്റെ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ടി 

എക് സി ക ട്ടീവ് എഞ്ചി നീ യർ, പി . ഡബ്ല . ഡി . 
പ്രവൃത്തിയിൽ പങ്കെടുക്കുന്നവർ ആയതിനാവശ്യമായ മെഷീൻ 

( Mech.), ചാലക്കുടി, തീയതി 19 - 9 -2008. 
ഈ സ്ഥാപനത്തിൽ സ്ഥാപിക്കുകയും ആയതിന് സ്ഥാപന 
ധാരണ പ്രകാരമുള്ള തുക നൽകുകയും ചെയ്യുന്നതാണ്. 

ക്വട്ടേ ഷൻ തുറക്കുന്ന സ്ഥലം- മെഡിക്കൽ കോളേജ് 
മേൽപ്പറഞ്ഞ തുക കരാർ കാലാവധി തീരുന്ന മുറയ്ക്കോ 

-- ആശുപത്രി, തൃശ്ശൂർ. 
കരാർ വ്യവസ്ഥകളിൽ മാറ്റമുണ്ടാകുന്നതിനോ അനുസരിച്ച് നിരതദ്രവ്യം - അടങ്കൽ തുകയുടെ 1 %. 
മടക്കി നൽകേണ്ടതാണ്. ഓരോ പരിശോധനയ്ക്കും ആവശ്യമായ 

ക്വട്ടേഷനുകൾ 2010 മാർച്ച് 9- ന് (9- 3-2010 , ചൊവ്വാഴ്ച ) 
ശരാശരി തുകയും പരമാവധി പരിശോധനകളുടെ എണ്ണവും 

രാവിലെ 11 മണിവരെ സ്വീക രിക്കു ന്നതും അന്നേദിവസം 
ദർഘാ സിൽ സൂചിപ്പി ക്കേ ണ്ടതും ആയ തിന് ആശു പ്രതി 

12 മണിക്ക് ഹാജരുള്ള ബന്ധപ്പെട്ട കക്ഷികളുടെ സാന്നിദ്ധ്യ 
വിക സന സമിതി ഒരു നിശ്ചിത സംഖ്യ സേവ ന ങ്ങ ൾ , 

ത്തിൽ തുറക്കുന്നതുമാണ്. ക്വട്ടേഷനിൽ ഏറ്റവും ഉയർന്ന തുക 
കെമിക്കൽസ്, റീഏജൻസ് എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി 

രേഖപ്പെടുത്തുന്ന ആളുടെ പേരിൽ ക്വട്ടേഷൻ ഉറപ്പിക്കുന്നതുമാണ്. 
നൽകുന്നതുമായിരിക്കും. 

- ക്വട്ടേഷൻ സമർപ്പിക്കുമ്പോൾ നിരതദ്രവ്യം മെഡിക്കൽ 
| പ്രവർത്തിയുടെ പേര് മെഡിക്കൽ കോളേജ് നെഞ്ചു 

കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
രോഗാശുപതയിൽ എ . ബി. ജി. സേവനങ്ങൾ നൽകുന്നതിന്. 

ആയി ക്വട്ടേഷനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ക്വട്ടേഷൻ 
അടങ്കൽ തുക -രൂപ 50 ,000. 

ലഭിച്ചയാൾ ലേലത്തുകയും വാറ്റുനികുതിയുമടക്കം മുഴുവൻ 
നിരതദ്രവ്യം മൊത്തം തുകയുടെ 1 %. 

തുകയും അപ്പോൾ തന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. ക്വട്ടേഷൻ 

സ്ഥിരപ്പെടുത്തിയതായി ഈ ഓഫീസിൽനിന്നും രേഖാമൂലം 
ദർഘാസ് ഫോറത്തിന്റെ വില 

അറിയിപ്പ് കിട്ടിയതിനുശേഷം വാഹനം സ്വന്തം ഉത്തരവാദിത്വ 
അസ്സൽ -രൂപ 400 + 12.5 % വാറ്റ്. 

ത്തിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200+ 12.5 % വാറ്റ്. 

ക്വട്ടേഷൻ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിയമങ്ങളും 
ദർഘാസ് ഫോറങ്ങൾ വിൽപ്പന തുടങ്ങുന്ന തീയതി- - 25-2- 2010. ഈ ക്വട്ടേഷനും ബാധകമാണ്. ക്വട്ടേഷനുകൾ സ്വീകരിക്കു 

ന്നതിനും നിരസിക്കുന്നതിനും ഉള്ള അധികാരം സൂപ്രണ്ടിൽ 
ദർഘാസ് ഫോറങ്ങൾ വിൽപ്പന അവസാനിക്കുന്ന 

നിക്ഷിപ്തമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവൃത്തി 
തീയതിയും സമയവും - 11 - 3 - 2010, 4 മണി. 

ദിവ സ ങ്ങ ളിൽ സൂപ്രണ്ട് ഓഫീസിൽ അന്വേ ഷി ച്ചാൽ 
ദർ ഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന അറിയാവുന്നതാണ്. 
തീയതിയും സമയവും - 19 - 3- 2010 , 2 മണി. 

മെഡിക്കൽ കോളേജ് ആശുപത്രി, 

( ഒപ്പ്) 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും മുളകുന്നത്തുകാവ്, തൃശ്ശൂർ. 

സൂപ്രണ്ട്. 
19 - 3 - 2010 , 2.30 മണി. 


ദർഘാസ് പരസ്യം 


നമ്പർ ബി2 - 2836/ 2010 . 


2010 ഫെബ്രുവരി 6. 


ദർഘാസിന്റെ വില ഈ ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. 
സേവനങ്ങളുടെ രശീതിയും വിശദാംശങ്ങളും ദർഘാസിൽ 
വിശദ മാ ക്കേണ്ടതും അല്ലാത്തവ നിരാകരിക്കുന്നതുമാണ്. 
ദർഘാസ് പ്രകാരമുള്ള പ്രവൃത്തി ആരംഭിക്കുന്നതിനു മുൻപ് 
50 രൂപ (അമ്പത് രൂപ മാത്രം) വിലയുള്ള മുദ്രപ്പത്രത്തിൽ 
ഉടമ്പടി ഒപ്പു വയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതിനും നിരാകരിക്കുന്നതിനും നീട്ടിവയ്ക്കുന്നതിനുമുള്ള 
അധികാരം മെഡിക്കൽ കോളേജ് നെഞ്ചു രോഗാശു പതി 
സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


- കണ്ണൂർ ജില്ലാ മെഡിക്കൽ ആഫീസിൽ 2010 - 2011 
സാമ്പത്തിക വർഷത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന ജോലികൾ 
ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ വെള്ളക്കടലാസിൽ സമർപ്പിക്കേണ്ടതാണ്. 


Medical College Chest Hospital, 
Mulamkunnathukavu . 


(Sd.) 
Superintendent. 


റീ ക്വട്ടേഷൻ നോട്ടീസ് 


1. മരുന്ന് പെട്ടികൾ, ആശുപത്രിഉപകരണങ്ങൾ മുതലായവ 
തൂക്കം നോക്കി വണ്ടിയിൽ കയറ്റുക. ( നിരക്കുകൾ 
ക്വിന്റലിന് വെച്ച് കാണിക്കേണ്ടതാണ്.) 
കണ്ണൂർ മുനിസിപ്പാലിറ്റി അതിർത്തിക്കുള്ളിൽ റെയിൽവേ 
സ്റ്റേഷൻ, വിവിധ പാർസൽ ആഫീസുകൾ തുടങ്ങിയ 
സ്ഥാപനങ്ങളിൽ നിന്നും മരുന്ന് പെട്ടിയും, ആശുപ്രതി 
ഉപകരണങ്ങളും മറ്റും ജില്ലാ മെഡിക്കൽആഫീസിലേക്ക് 
സ്വന്തം വാഹനം ഉപയോഗിച്ച് ആവശ്യാനുസരണം 
കൊണ്ടു പോവുക. ( നിരക്കുകൾ ക്വിന്റെലിന് വെച്ച് 
കാണിക്കേണ്ടതാണ്.) 
3. മേൽപ്പറഞ്ഞ സാധ ന ങ്ങൾ വാഹ ന ത്തിൽ നിന്നും 
ഇറക്കി തൂക്കം നോക്കി അട്ടിവയ്ക്കുക. ( നിരക്കുകൾ 
ക്വിന്റലിന് വെച്ച് കാണിക്കേണ്ടതാണ്.) 


നമ്പർ ജി1 - 6517 / 2008 . 


2010 ഫെബ്രുവരി 3. 


തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപയോഗ 
ത്തിൽ ഇരുന്നിരുന്ന KL -8- G-7885 മാരുതിഓമനി ആംബുലൻസ് 
ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ വിൽക്കുന്നതിലേക്കായി താല്പര്യ 
മുള്ളവരിൽനിന്നും മത്സരാടിസ്ഥാനത്തിൽ ക്വട്ടേഷനുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


2nd MARCH 2010 ] 


HEALTH SERVICES DEPARTMENT 


15 


ജില്ലാ മെഡിക്കൽ ആഫീസിലേക്കുള്ള ദർഘാസിനോടൊപ്പം - കണ്ണൂർ ജില്ലാ മെഡിക്കൽ ആഫീസിലെ പ്രവൃ ത്തി 
750 രൂപ നിരതദ്രവ്യമായി കണ്ണൂർ ജില്ലാ മെഡിക്കൽ ആഫീസറുടെ 

കൾക്കായി അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ ദർഘാസു 
പേരിൽ കെട്ടിവച്ച ഡിമാന്റ് ഡ്രാഫ്റ്റ് സഹിതം സ്റ്റോർ പർച്ചേസ് 

കൾ സ്വീകരിച്ച വിവരം കിട്ടി 10 ദിവസത്തിനകം സെക്യൂരിറ്റി 
നിയമ ത്തിൽ അ നു ശാസിച്ചിട്ടുള്ളവിധം 50 രൂപയുടെ 

ഡെപ്പോസിറ്റായി 2,000 രൂപ കെട്ടിവച്ച് അതിന്റെ രശീതികളും 
മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട ഒരു പ്രാഥമിക കരാറും 
ദർഘാസിന്റെകൂടെഉള്ളടക്കം ചെയ്യേണ്ടതും കവർ മുദ്രവച്ച് 

അതോടൊപ്പം നിശ്ചയിച്ച വിലയ്ക്കുള്ളമുദ്രപ്പത്രത്തിൽ നിയമ 
പുറത്ത് " സാധ ന ങ്ങൾ കയറ്റു ന്ന തി നും , ട്രാൻസ്പോർട്ട് 

പ്രകാരമുള്ള സമ്മതപ്രതവും ഹാജരാക്കേണ്ടതാണ്. 
ചെയ്യുന്നതിനും, ഇറക്കി അട്ടിവയ്ക്കുന്നതിനുമുള്ള ദർഘാസ് 

കരാറുകാരുടെ കാലാവധി 1- 4- 2010 മുതൽ 31- 3- 2011 വരെ 
2010 - 2011 എന്ന് എഴുതിയിരിക്കേണ്ടതുമാണ്. 

ആ യി രിക്കും. ആവശ്യമായി വന്നാൽ അടുത്ത ദർഘാസ് 
ദർഘാസുകൾ 2010 മാർച്ച് 8 -ാം തീയതി തിങ്കളാഴ്ച തീരുമാനമാക്കുന്നതുവരെ തുടരേണ്ടതായും വന്നേക്കാം. 
ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപായി കണ്ണൂർ ജില്ലാ മെഡിക്കൽ 
ആഫീസിൽ കിട്ടിയിരിക്കേണ്ടതാണ്. ഹാജരുള്ള ദർഘാസു 

- കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ജില്ലാ 
കാരുടെ സാന്നിദ്ധ്യത്തിൽ 10 - 3 - 2010 ബുധനാഴ്ച രാവിലെ 

മെഡിക്കൽ ആഫീസിൽ നിന്നും അന്വേഷിച്ചറിയാവുന്നതാണ്. 
11 മണിക്ക് ദർഘാസുകൾ തുറക്കുന്നതും സ്വീകാര്യമല്ലാത്ത 
ദർഘാസുകാരുടെ നിരതദ്രവ്യം ദർഘാസ് തീരുമാനമായ ഉടൻ 

- ( ഒപ്പ്) 
മടക്കി കൊടുക്കുന്നതുമായിരിക്കും. യാതൊരു കാരണവും 
കാണിക്കാതെ ദർഘാസുകൾ സ്വീകരിക്കാനോ നിരാകരിക്കാനോ 

ജില്ലാ മെഡിക്കൽആഫീസ് 

- ജില്ലാ മെഡിക്കൽ 
ഉള്ള അധികാരം ജില്ലാ മെഡിക്കൽആഫീസറിൽ നിക്ഷിപ്തമാണ്. (ആരോഗ്യം), കണ്ണൂർ. 

ആഫീസർ (ആരോഗ്യം). 


